( 


3 


Government of Kerala 
കേരള സർക്കാർ 

2011 


Oം 
सत्यमेव जयते 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


GOVERNM 


കർ 


രള സർ 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th November 2011 
- 2011 നവംബർ 15 
24th Karthika1933 
1933 കാർത്തികം 24 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർ ലേല ക്വട്ടേഷൻ ദർഘാസ് പരസ്യം 


ലേലത്തീയതിയും സമയവും -- 28 -11- 2011, 12 മണി. 


നമ്പർ ജി . - 170 / 2011. 


2011 ഒക്ടോബർ 25. 


ദർഘാസ്/ ക്വട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 11 - 2011, 12 മണി. 


ലേല സ്ഥലം - ജില്ലാ ഫാം ആഫീസ്, പെരിങ്ങമ്മല . 


കാലാവധി 31- 3 - 2012. 


പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് താഴെ 
പറയുന്ന ജോലികളുടെ പരസ്യ ലേലത്തിന് മത്സരസ്വഭാവമുള്ള 
ക്വട്ടേഷൻ/ദർഘാസ് മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന്റെ പുറത്ത് ലേലത്തിന്റെ/ ജോലിയുടെ പേര് എഴുതിയിരി 

ക്കേ ണ്ട താ ണ് . ലേല നട പടികൾ സർക്കാർ അംഗീകൃത 
ക്വട്ടേഷൻ/ ലേല നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും. 
ലേല നടപടികളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സമയത്തിന് അര മണിക്കൂർമുമ്പായി നിശ്ചിത നിരതദ്രവ്യം 
ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ലേല 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയത്തും ഇതേ വ്യവസ്ഥ 
കളിലും ലേല നടപടികൾ നടത്തുന്നതാണ്. 

-- ജോലിയുടെ പേര്- ഫാമിലെ കുരുമുളക് കൊടികളിൽ 
നിന്നും 2011- 12 വർഷത്തെ ആദായം എടുക്കുന്നതിന്. 

നിരതദ്രവ്യം - 500 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ദർഘാസ് പ്രമാണം പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ട 
കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് ദിവസം രാവിലെ 
11 മണിവരെ ലഭിക്കുന്ന താ ണ് . ദർഘാസ് പമാ ണ ങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
വില വിൽപന നികുതിയടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ് . ദർഘാസ് പമാ ണ ത്തിന്റെ അധിക 
പകർപ്പിന് വിൽപന നികു തി യ ടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികളുടെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 


ലേല നടപടികൾ കൃത്യസമയത്ത്തന്നെ ആരംഭിക്കുന്നതും 
ക്വട്ടേഷനുകളോ ദർഘാസുകളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത് 
പരസ്യലേലത്തിനുശേഷം അപ്പോൾ സന്നിഹിതരായിട്ടുള്ള 
വരുടെ സാന്നിദ്ധ്യത്തിൽ പൊട്ടിക്കുന്നതും ഏതാണ് കൂടുതൽ 


136 


-- 1 


15th Nov. 2011 ] 

AGRICULTURE DEPARTMENT 
തുക എന്നുള്ളത് പരിഗണിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ 
ക്യഷി ഓഫീ സ റുടെ അംഗീ കാ ര ത്തിന് വിധേ യ മായി കമ 

പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ലേലത്തിൽ വിജയിയായ 

നമ്പർ 

അടങ്കൽ തുകയും 
കരാറുകാരൻ മൊത്തം ലേലത്തുകയുടെമൂന്നിൽ ഒരു ഭാഗം 

പന്തളം കരിമ്പ് വിത്തുല്പാദന 
( നിര ത ദ വ്യം ഉൾപ്പെ ടെ ) ലേലം കഴിഞ്ഞ ഉടൻതന്നെ 

കേന്ദ്രത്തിലെ വളം സ്റ്റോറിന്റെ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലക്കരാർ 

മേൽക്കൂര സംരക്ഷണവും റിപ്പയറും - 
സ്ഥിരപ്പെടുത്തിയതായി ഈ ഓഫീസിൽ നിന്നും അറിയിപ്പ് 

2 , 80 , 000 

7 , 000 
ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി മൊത്തം തുകയും ( വില് ന 

2 പന്തളം കരിമ്പ് വിത്തുല്പാദന 
നികുതി ഉൾപ്പെടെ) അടച്ച് സ്വന്തം ചെലവിൽ സാധനങ്ങൾ 

കേന്ദ്രത്തിൽ ഫാം ഉൽപന്നങ്ങൾക്ക് 
നീക്കം ചെയ്യേണ്ട താ ണ് . ലേല സാധ ന ം തിരിയു ന്ന 

സ്റ്റോർ നിർമ്മാണം- 3,70, 000 

9 , 250 
തിനുള്ള അവകാശം കരാറുകാരന് ഉണ്ടായിരിക്കുന്നതല്ല. 

പന്തളം കരിമ്പ് വിത്തുല്പാദന 

കേന്ദ്രത്തിൽ കാന്റീൻ സൗകര്യം 
- മുകളിൽ പറഞ്ഞ പ്രകാരം കൃത്യസമയത്ത്തന്നെ തുക 

ഏർപ്പെടുത്തൽ- 4,60,000 

11,500 
അടച്ച് സാധനം നീക്കം ചെയ്യാതെ വന്നാൽ ലേലം അസ്ഥിര 
പ്പെടുത്തുന്നതും സാധനം വീണ്ടും ലേലത്തിന് വിധേയമാക്കു 

ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
ന്നതും തന്മൂലം സർക്കാരിന് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ 

600 + വി . നി ., കമനമ്പർ 2 - ന് 800 + വി . നി ., ക്രമനമ്പർ 
ഉണ്ടായാൽ ആയത് ആദ്യലേലക്കാരനിൽ നിന്നും റവന്യൂ 

3 - ന് 1, 000 + വി . നി . 
റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതുമാണ്. ലേലം/ ക്വട്ടേഷൻ/ 

പണി തീർക്കേണ്ട കാലാവധി- 4 മാസം. 
ദർഘാസ് നിരാകരിക്കുന്നതിനും മാറ്റി വയ്ക്കുന്നതിനുമുള്ള 

ദർഘാസ് പ്രമാണം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് 
പൂർണ്ണ അധികാരം ഫാം സൂപ ണ്ടിൽ നിക്ഷിപ്ത മാണ്. 

കടയ്ക്കാടുള്ള കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീ 
സാധനങ്ങൾ ഫാമിന്റെ പ്രവർത്തി ദിവസങ്ങളിൽ പ്രവൃത്തി 

യറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം പകൽ 
സമയത്തുമാത്രമേ പുറത്തുകൊണ്ടുപോകുവാൻ അനുവദിക്കു - 12 . 30 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
കയുള്ളൂ. ലേലക്കാരന്റെ പ്രവർത്തി വേളയിൽ ഫാമിലെ മറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
ആദായങ്ങൾക്കോ ഉല്പന്നങ്ങൾക്കോ യാതൊരുവിധ കേടുപാടു - വില്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് 
കളും ഉണ്ടാകുവാൻ പാടില്ല. ആയതിന് നിർദ്ദിഷ്ട വിലയുള്ള വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
മുദ്രപ്പത്രത്തിൽ ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന രീതിയിൽ 

കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതിക 
കരാർ എഴുതി ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതാണ്. 

അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാ ത്ത തു മാ ണ് . അ സി സ്റ്റന്റ് 
- സർക്കാർ സംബ ന്ധ മായ മറ്റെല്ലാ ലേല ക്വട്ടേ ഷൻ/ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എന്ന പേരിൽ അടച്ച 

നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിര ത ദ വ്യ മായി 
ദർഘാസ് വ്യവസ്ഥകളും ഇതിനും ബാധക മാ യി രിക്കും. 

ദർഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഫാം ഓഫീ സു മാ യി 

നിര ത ദ്രവ്യം ഇല്ലാത്തതും താമ സിച്ച് ലഭിക്കുന്ന തു മായ 
ബന്ധപ്പെടേണ്ടതാണ്. 

ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 

പ്രാഥമിക കരാർ 100 - ന്റെ മുദ്രപ്രതത്തിൽ നിശ്ചിത ഫോറത്തിൽ 

- ( ഒപ്പ്) 
ജില്ലാ കൃഷിത്തോട്ടം, 

പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ 
പെരിങ്ങമ്മല . 

സൂപ്രണ്ട്. 

ദർഘാ സു കളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 


ദർഘാസ് പരസ്യം 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
നമ്പർ എ . ഇ . (2 ) 253/ 2011. 2011 നവംബർ 2 . എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- കേരള ഗവർണ്ണർക്കുവേണ്ടി പന്തളം ഷുഗർകെയിൻ സീഡ് 

പന്തളം, പത്തനംതിട്ട. 

എഞ്ചിനീയർ (കൃഷി). 
ഫാമിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറു കാ രിൽ നിന്നും മൽസരസ്വഭാ വമുള്ള 

ദർഘാസ് പരസ്യം 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . 

നമ്പർ എ . ഇ . (4 ) 712 / 2011. 

2011 ഒക്ടോബർ 27. 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 8 -12 - 2011 പകൽ 1 മണിവരെ ഈ ഓഫീസിൽ - കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ അ സി സ്റ്റന്റ് 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക് ഹാജരുള്ള - എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) താഴെ പറയുന്ന 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനുവേണ്ടി അംഗീകൃത നിർമ്മാതാ 
ഏജന്റു മാ രുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ക്കൾ/ വിതരണക്കാർ കരാറുകാരിൽനിന്നും മൽസരാടിസ്ഥാന 
പ്രസ്തുത ദിവസംഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ത്തിൽ മുദ്ര വച്ച കവറു ക ളിൽ ദർഘാ സു കൾ ക്ഷണിച്ചു 
ആയിരുന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ കൊളളുന്നു . കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരി 
വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 

ക്കേണ്ടതാണ്. 


15th Nov. 2011 ) 


AGRICULTURE DEPARTMENT 


137 


നിബന്ധനകൾ 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


1. 


കോടശ്ശേരി സ്റ്റേറ്റ് സീഡ് ഫാമിലെ രേഖപ്പെടു 
5 എച്ച്. പി. മോട്ടോർ പമ്പ് സെറ്റ് ത്തുന്ന തുക 
വിതരണം ചെയ്ത് സ്ഥാപിക്കൽ യുടെ1 % 
പഴയന്നൂർ സ്റ്റേറ്റ് സീഡ് ഫാമിലെ 
5 എച്ച്. പി . മോട്ടോർ പമ്പ് സെറ്റ് 
വിതരണം ചെയ്ത് സ്ഥാപിക്കൽ 
പാണഞ്ചേരി സ്റ്റേറ്റ് സീഡ് ഫാമിലെ 
(കണ്ണാറ യൂണിറ്റ്) പൈപ്പ് ലൈനിന്റെ 
റിപ്പയറിംഗ് - 1,46, 000 

3 , 700 
പാണഞ്ചേരി സ്റ്റേറ്റ് സീഡ് ഫാമിലെ 
(കണ്ണാറ യൂണിറ്റ്) ഷെയ്ഡ് ഹൗസ് 
നിർമ്മാണം - 1, 45 , 000 

3 , 700 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ് 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും- 30 - 11 - 2011, 1 മണി വരെ. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 - 11- 2011, 3 മണി വരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 - 11- 2011, 3.30 മണി. 

പണി തീർക്കേണ്ട കാലാവധി - 1 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം 
പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 

- ദർഘാസ്പ്രതിക അംഗീകൃത നിർമ്മാതാക്കൾ വിതരണക്കാർ/ 
കരാറുകാർക്കു മാത്രം ലഭിക്കു ന്നതും ആയത് കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ ( കൃ ഷി ) തൃശ്ശൂർ എന്ന പേ രിൽ നിശ്ചിത 
തുകയുടെ ഡെപ്പോ സിറ്റ് രസീത് നിര ത ദ വ്യ മായി 
ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
നിര ത ദ്രവ്യം ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്ന തു മായ 
ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം 
പ്രിലിമിനറി എഗ്രിമെന്റ് 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത 
ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച് എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. വിശദവിവരങ്ങൾക്ക് ഈ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


ടെണ്ട ർ ഫോറം 400 - ന് ( നികുതികൾ പുറമെ) 
ഓഫീസിൽനിന്നും 30 - 11 - 2011 ഉച്ചയ്ക്ക് 1 മണി വരെ 
ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . പൂരിപ്പിച്ച് 
മുദ്രവച്ച ടെണ്ടറുകൾ 30 - 11- 2011 ഉച്ചകഴിഞ്ഞ് 2 മണി 

വരെ സ്വീകരിക്കുന്നതാണ്. 
2. ടെണ്ടർ / ലേല നട പടികൾ ചോക്കാട് സീഡ് ഫാം 
ഓഫീസിൽ വച്ച് 30 - 11 - 2011 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 
ആരംഭിക്കുന്നതായിരിക്കും. 
3. ഏതെങ്കിലും കാര ണ വ ശാൽ പസ്തുത ദിവസം 

അ വ ധിയായി പ്രഖ്യാപിക്കു ന്ന പക്ഷം തൊട്ടടുത്ത 
( പവർ ത്തി ദിവസം ഇതേ സമയം ടെണ്ടർ / ലേല 
നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും. 
4. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 

- 2,000 (രണ്ടായിരം മാത്രം) കെട്ടിവയ്ക്കേണ്ടതാണ്. 
5. ആദ്യം ലേലം നടത്തുന്നതായിരിക്കും. ടെണ്ടറിൽ 

ലേലത്തിൽ ഏറ്റവും കൂടു തൽ തുക വാഗ്ദാനം 
ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമെ മൊത്തം ലേല 
തുകയുടെ 1/ 3 (മൂന്നിൽ ഒന്ന്) ഭാഗം അപ്പോൾതന്നെ 
അടയ് ക്കേ ണ്ട താണ്. അ ല്ലാ ത്ത പക്ഷം പസ് ത 
വ്യക്തിയുടെ നിരതദവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോ ത്ത ര വാ ദിത്വത്തിൽ 
റീടെണ്ടർ/ ലേലം നടത്തുന്നതുമായിരിക്കും. 
ടെണ്ടർ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസ 
ത്തിനകം 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ എഴുതി 
നൽകേണ്ടതും ടെണ്ടർ തുകയുടെ ശേഷിച്ച മുഴുവൻ 
തുകയും അടച്ച് കരാറുകാരന്റെ സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് നടത്തേണ്ടതും 
തേങ്ങ യുടെ എണ്ണം ഫാം ഓഫീസിൽ കൃത്യമായി 
ബോദ്ധ്യ പ്പെടു ത്തി യശേഷം ഫാമിന് പുറത്തേക്കു 
കൊണ്ടു പോകേണ്ടതുമാണ്. വിളവെടുപ്പ് നടത്തിയ 
നാളികേരം 2 ദിവ സ ത്തി നു ള്ളിൽ ഫാമിൽനിന്ന് 
മാറ്റേണ്ടതാണ്. 
7. തേങ്ങ വിളവെടുപ്പ് 31 - 10 - 2012 - നകം കഴി ഞ്ഞി രി 

ക്കേണ്ടതാണ്. ഇളം പ്രായത്തിലുള്ള തേങ്ങ (കരിക്ക്) 
യാതൊരു കാരണവശാലും ഇടാൻ പാടുള്ളതല്ല . മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
അവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആയ തി ന്റെ വില കരാറുകാ രനിൽനിന്നും 
വസൂലാക്കുന്നതുമായിരിക്കും. 
8. തേങ്ങ വിളവെടുപ്പ് തമ്മിലുള്ള ഇടവേള കുറഞ്ഞത് 
- 45 ദിവസമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നാഷണൽ ഹൈവേ 
2 -ാം നില , ചെമ്പുക്കാവ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തൃശ്ശൂർ. 

എഞ്ചിനീയർ (കൃഷി). 


( ഒപ്പ്) 


ടെണ്ടർ/ ലേലപ്പരസ്യം 


നമ്പർ സി . എസ്. എഫ്. 21/ 2010 - 11. 


2011 ഒക്ടോബർ 15. 


9. കരാറുകാരന്റെ സ്വന്തം ചെല വിൽ എല്ലാ തെങ്ങു 
കളുടെയും മണ്ട വൃത്തിയാക്കി തേങ്ങാക്കുലകൾ കെട്ടി 
ബലപ്പെടുത്തി സംരക്ഷിക്കേണ്ടതാണ്. 
10 . വിളവെടുപ്പ് സമയത്ത്മൂപ്പെത്തിയ ഓലകൾ കൃത്യമായി 

വെട്ടിയിടേണ്ടതാണ്. 
11. പ്രത്യേക കാരണം ഒന്നും തന്നെ കാണിക്കാതെ ടെണ്ടർ 
അസ്ഥിര പ്പെ ടു ത്താ നുള്ള അധികാരം താഴെ 

ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും. 
12 . നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ / ലേല 
വ്യവസ്ഥകളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 


ചോക്കാട് സീഡ് ഫാമിൽ സംരക്ഷിച്ചു വരുന്ന ഉദ്ദേശം 
300 തെങ്ങുകളിൽനിന്നും 1- 11- 2011 മുതൽ 31 -10 - 2012 വരെയുള്ള 
കാലയളവിൽ മൂപ്പെത്തിയ തേങ്ങ വിളവെടുക്കുന്നതിനുള്ള 
അവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥ പ്രകാരം വിൽക്കുന്നതാണ്. 
താൽപര്യമുള്ളവർ 30 -11 - 2011, 2 മണിക്ക് മുൻപായി ചോക്കാട് 
സീഡ് ഫാം ഓഫീസിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. 


138 


15th Nov. 2011 ). 

AGRICULTURE DEPARTMENT 
13. ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി - ദ ർ ഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
(പവർത്തിക്കുകയോ ഫാമിലെ വസ്തു വകകൾക്ക് 800 + വി . നി ., ക്രമനമ്പർ 2 - ന് 700 + വി . നി., ക്രമനമ്പർ 
ഏ തെ ങ്കിലും തര ത്തിലുള്ള നാശ ന ഷ്ട ങ്ങ ൾ 3 - ന് 500 + വി. നി . 
വരുത്തുകയോ ഫാമിന്റെ സുഗമമായ നടത്തിപ്പിന് 

- പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 
എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നവിധം പ്രവർത്തി 

1- നും 2 - നും 4 മാസം, ക്രമനമ്പർ 3 - ന് 3 മാസം. 
ക്കുകയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടപരിഹാരം 
കരാറുകാരനിൽനിന്നും ഈടാക്കുന്നതായിരിക്കും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച 

ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 29 - 11 - 2011 ഉച്ചയ്ക്ക് 
14 . പവർ ത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 7 .30 മുതൽ 

1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് മാത്രം 

ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 
വിളവെടുപ്പ് നടത്താനും നാളികേരം പുറത്തേക്ക് 

ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
കൊണ്ടുപോകുവാനും അനുവദിക്കുകയുള്ളൂ. 

മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
മേൽപറഞ്ഞ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ 

-- അവ അന്യോന്യം കൈമാറാൻ പാടില്ലാ ത്ത തു മാകുന്നു . 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 

- ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
ഫാം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 

മടക്കി കൊടുക്കു ന്ന തല്ല. അംഗീകൃത ബാങ്കിൽനിന്നും 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
സ്റ്റേറ്റ് സീഡ് ഫാം , 

( ഒപ്പ്) 

അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് ഏണസ്റ്റ്മണി 
ചോക്കാട്, സീനിയർ അഗ്രിക്കൾച്ചറൽ 

ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 
മലപ്പുറം. 

ഓഫീസർ. 

ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100 - ന്റെ മുദ്രപത്രത്തിൽ 

ഒരു പിലി മി നറി എഗി മെന്റ് കൂടി വയ്ക്കേ ണ്ട താ ണ്. 
ലഘു ദർഘാസ് പരസ്യം 

ദർ ഘാ സുകളെ സംബ ന്ധിച്ചു ളള എല്ലാ സർക്കാർ 
നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


( 1) 


(2 ) 


നമ്പർ ഇ ഇ ( 2) 1033 / 2011. 

2011 ഒക്ടോബർ 18. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 
കൃഷി എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ക വ റു ക ളിൽ ദർ ഘാ സു കൾ ക്ഷണിച്ചുകൊള്ളു ന്നു . 
ദർഘാസുകൾ 29 - 11 -2011 - ന് വൈകുന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാര ണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥ യിലും സമയത്തും ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ ഇ ഇ (2 ) 1628 / 2011. - 

2011 ഒക്ടോബർ 18. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 
കൃഷി എക് സികട്ടീവ്എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ക വ റു ക ളിൽ ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊള്ളു ന്നു . 
ദർഘാസുകൾ 25 - 11- 2011- ന് വൈകു ന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥ യിലും സമ യത്തും ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
കമ ദർഘാസ് നമ്പരും 

നിരത് 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
- (1) 

ഇഇ( 2 )1628/ 1 - തൃശ്ശൂർ ജില്ലാ 
സോയിൽ ടെസ്റ്റിംഗ് ലാബറട്ടറിയുടെ 
നവീകരണ പ്രവൃത്തികൾ (റൂഫിംഗ് 
& കൺസ്ട്രക്ഷൻഓഫ്കംപ്രസ്സർ റൂം ) - 
3, 53,000 

9 ,000 
ഇഇ (2 )998 / 1 - തൃശ്ശൂർ കൊടശ്ശേരി 
സ്റ്റേറ്റ് സീഡ് ഫാമിൽ മണ്ണിര 
കമ്പോസ്റ്റ്യൂണിറ്റ് നിർമ്മാണം 
- 2,37 ,000 

6, 000 
3 ഇഇ ( 2)1000 /11 - തൃശ്ശൂർ മണ്ണുത്തി 

സ്റ്റേറ്റ് സീഡ് ഫാമിൽ മണ്ണിര 
കമ്പോസ്റ്റ്യൂണിറ്റ് നിർമ്മാണം 
2 ,30 , 000 

5 , 800 


1 


8 ,900 


ഇഇ( 2)1033 /1 - പാലക്കാട് ജില്ലയിലെ 
പട്ടാമ്പി സെൻട്രൽ ഓച്ചാർഡിൽ കൃഷി 
ഓഫീസർ ക്വാർട്ടേഴ്സ്, ചാണക 
ഷെഡ് തുടങ്ങിയവയുടെ റിപ്പയറും 
മെയിന്റനൻസും- 3,55,000 
ഇഇ( 2 )1032/1F- സെൻട്രൽ ഓച്ചാർഡ് 
പട്ടാമ്പിയിലെ കൃഷി അസിസ്റ്റന്റ് 
ക്വാർട്ടേഴ്സിന്റേയും നിലവിലുള്ള ലേബർ 
വെയിറ്റിംഗ് ഷെഡിന്റേയും പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ - 3,29,000 


2 


8 , 300 


ഇഇ( 2) 919 / 11 -- പാലക്കാട് ജില്ലയിലെ 
പട്ടാമ്പി ഫെർട്ടിലൈസർ ക്വാളിറ്റി 
കൺട്രോൾ ലാബ് കെട്ടിടത്തിന്റെ 
മെയിന്റനൻസും പെയിന്റിംഗും 
2 , 40, 000 


6,000 


15th Nov. 2011] 


AGRICULTURE DEPARTMENT 


139 


- (1) 


(2) 


( 3) 


4 


2012 ജനുവരി മാസം മുതൽ മേയ് മാസം വരെ ശേഖരിക്കുന്ന 

ഉദ്ദേശം 4 . 3 ലക്ഷം വിത്ത് തേങ്ങ ക ൾ ഇത്ത ര ത്തിൽ 
ഇഇ ( 2)1001/1 - തൃശ്ശൂർ പാണഞ്ചേരി 

അയയ്ക്കേണ്ടിവരും. 
സ്റ്റേറ്റ് സീഡ് ഫാമിൽ മണ്ണിര 
കമ്പോസ്റ്റ്യൂണിറ്റ് നിർമ്മാണം - 

ടെണ്ടർ കവറിന് പുറത്ത് സി .359/ 2011 എന്ന് രേഖപ്പെടുത്തി 
| 2 , 30 ,000 

5, 800 

കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ(വിത്തു ശേഖരണം), മിനി 
ദർഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 

സിവിൽ സ്റ്റേഷൻ, വടകര പി . ഒ., കോഴിക്കോട് ജില്ല -673 101 
800 + നികുതി, മറ്റുള്ളവയ്ക്ക് 500 + നികുതി. 

എന്ന വി ലാ സ ത്തിൽ 7 - 12 - 2011 ( ബു ധ നാഴ്ച ) ഉച്ചയ്ക്ക് 

2 മണിക്ക് മുൻപായി എത്തിക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന 
- പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി കമനമ്പർ 

ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
1- ന് 4 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

- ടെണ്ടറുകൾ7 - 12- 2011- ന് വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളു ടെയോ 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 25 - 11-2011 ഉച്ചയ്ക്ക് സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന താ ണ്. മേൽപ്പറഞ്ഞ ദിവസം 
1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ടെണ്ടറുകൾ 
ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം -- തുറക്കു ന്നത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 3 മണിക്ക് 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

ആയിരിക്കും. 
മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത തു മാകുന്നു . 

- ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 2,500 - വിൽപ്പന നികുതിയും (4 % വാറ്റ്) ഡ്യൂപ്ലിക്കേറ്റ് 
മടക്കി കൊടുക്കു ന്ന തല്ല. അംഗീകൃത ബാങ്കിൽ നിന്നും - ഒന്നിന് 1300 -ം വിൽപ്പന നികുതിയും ( 4 % വാറ്റ്) അടച്ച് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 7 -12 -2011 പകൽ 2 മണിക്ക് മുമ്പായി വാങ്ങേണ്ടതാണ്. 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് ഏണസ്റ്റ് മണി 

-- ടെണ്ടർ ഫോമു കളോടൊപ്പം കൃഷി അ സി സ്റ്റന്റ് 
ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 

ഡയറക്ടറുടെ(വിത്തുശേഖരണം), വടകരയുടെ പേരിൽ വടകര 
ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100- ന്റെ മുദ്രപത 

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ മാറാവുന്ന 20,000 - ന്റെ 
ത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. 

ഡിമാന്റ് ഡാം 50,000- ൽ കുറയാത്ത സംഖ്യയ്ക്കുള്ള 
ദർ ഘാ സുകളെ സംബ ന്ധിച്ചു ള്ള എല്ലാ സർക്കാർ 
നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 

സോൾവൻസി സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതും 100 - ന്റെ 

മുദ്രപത്രത്തിൽ കരാർ എഴുതി തരേണ്ടതുമാണ്. കാലാവധി 
കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

31- 5 -2012 വരെയായിരിക്കും. ടെണ്ടർ ഉറപ്പിച്ച ഉത്തരവ് ലഭിച്ച് 
റീജിയണൽ ഓഫീസ്, 

( ഒപ്പ്) 

7 ദിവസത്തിനുള്ളിൽ ദർഘാസുകാരൻ, കരാർ അവസാനിക്കുന്നത് 
പുതിയറ പി . ഒ ., 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെയുള്ള കാലാവധിക്ക് നിരതദ്രവ്യമുൾപ്പെടെ 50, 000 - ന്റെ 
കോഴിക്കോട്- 4. 

(കൃഷി). 

കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ(വിത്തുശേഖരണം), വടകര 
പേരിൽ വടകര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ മാറാവുന്ന 

ഡിമാന്റ് ഡ്രാഫ്റ്റ് സമർപ്പിക്കേണ്ടതാണ്. ഈ ആഫീസിൽ 
ടെണ്ടർ പരസ്യം 

നിന്നോ ബന്ധ പ്പെട്ട സംഭരണ കേന്ദ്ര ങ്ങ ളിൽ നിന്നോ 

ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യഥാ സമയം വിത്ത് 
നമ്പർ സി . 359/ 2011. 

2011 ഒക്ടോബർ 17 . 

തേങ്ങകൾ കയറ്റി അയയ്ക്കേണ്ടതാണ്. 
വടകര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ(വിത്തുശേഖരണം) 

കേരള സർക്കാരിന്റെ മറ്റെല്ലാ ടെണ്ട റു കൾക്കും 
കാര്യാലയത്തിൽ 2011 - 12 കാലയളവിൽ ഈ ഓഫീസിന്റെ 

ബാധകമായ നിയമങ്ങൾ ഈ ടെണ്ടറിനും ബാധകമായിരി 
പരിധിയിൽ വരുന്ന തൊട്ടിൽപ്പാലം,ഉള്ള്യരി എന്നീ കേന്ദ്രങ്ങളിൽ 

ക്കു ന്ന താ ണ്. ടെണ്ടർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
നിന്നും ശേഖരിക്കുന്ന വിത്ത് തേങ്ങകൾ സംസ്ഥാനത്തിന്റെ 

ഈ ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി സമയങ്ങളിലും 
വിവിധ ഭാഗങ്ങളിലുള്ള കൃഷി വകുപ്പിന്റെ തെങ്ങിന്റെ തെ 

ലഭിക്കുന്നതാണ്. 
വളർത്തുകേന്ദ്രങ്ങളിൽ ലോറിയിൽ കയറ്റി എത്തിക്കുന്നതിന് 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഒരു ലോറി യിൽ 4000 ( നാ ലാ യി രം ) എണ്ണ ത്തിൽ 
കുറയാതെ വിത്ത് തേങ്ങ കൾ കയ റ്റേണ്ട താ ണ് . റണ്ണിംഗ് 
കിലോമീറ്റർ നിരക്ക് അക്കത്തിലും അക്ഷരത്തിലും ടെണ്ടറിൽ 
വ്യക്തമായി കാണിച്ചിരിക്കണം. 


കൃഷി അസിസ്റ്റന്റ് 
ഡയറക്ടറാഫീസ്, 
(വിത്തുശേഖരണം), 
വടകര . 


( ഒപ്പ്) 
കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ 
- (വിത്തുശേഖരണം), 

വടകര. 


